O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 01 
Tuesday , 01th February 2022 


1197 മകരം 18 


1943 മാഘം 12 


18th Makaram 1197 


12th Magha 1943 


വാല്യം 11 


നമ്പർ 


5 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4139 


Revenue Department 


01th February 2022 


Alappuzha District 


Kuttanad Taluk 


NOTICE 


നമ്പർ : സി 4 8207 | 21 


30-12-2021 


കുട്ടനാട് താലൂക്കിൽ വെളിയനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നിർമല സി വൃന്ദാവനം , കിടങ്ങറ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
വെളിയനാട് വില്ലേജിൽ പരേതയുടെ മകൻ ശ്രീഹരി എ ആർ , വൃന്ദാവനം , കിടങ്ങറ , ബോധിപ്പിച്ച അപേക്ഷ വെളിയനാട് 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 06-03-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


47 


2 


എം ആർ ശ്രീനിവാസൻ 
ശ്രീകാന്തൻ ആർ 
ശ്രീഹരി എ ആർ 


മകൻ 


43 


3 


മകൻ 


43 


നമ്പർ : സി 4 8197 | 21 


30-12-2021 


കുട്ടനാട് താലൂക്കിൽ തലവടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഭാർഗവി മാധവൻ കൊച്ചുപറമ്പിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
തലവടി വില്ലേജിൽ പരേതയുടെ മകൻ ഷാജിമോൻ , കൊച്ചുപറമ്പിൽ തലവടി , ബോധിപ്പിച്ച അപേക്ഷ 

തലവടി വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23 
02-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ജലജാമണി 


| മകൾ 


68 


2 


| ഇന്ദിര 


| മകൾ 


64 


3 


ഷാജിമോൻ 


മകൻ 


58 


4 


ഷീല 


മകൾ 


54 


5 


ഗീത 


മകൾ 


52 


6 


60 


കുമാരി ( മരണപ്പെട്ട മകൻ മോഹനന്റെ ഭാര്യ ) 

മകന്റെ ഭാര്യ 
അനിജിത്ത് മോഹൻ ( മരണപ്പെട്ട മകൻ മോഹനന്റെ മകൻ ) | പൗത്രൻ 


7 


27 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4140 


KERALA GAZETTE 


Part III 


8 


അഭിജിത്ത് മോഹൻ ( മരണപ്പെട്ട മകൻ മോഹനന്റെ മകൻ ) 


പൗത്രൻ 


27 


നമ്പർ : സി4-5070 / 2021 


28-12-2021 


അനന്തരാവകാശ 


അ 


കുട്ടനാട് താലൂക്കിൽ വെളിയനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുരളീധരൻ നായർ അറയ്ക്കൽ , കുമരങ്കരി 
, വെളിയനാട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി വെളിയനാട് വില്ലേജിൽ പരേതൻറെ മകൻ വിനയചന്ദ്രൻ നായർ , അറയ്ക്കൽ , കുമരങ്കരി , വെളിയനാട് , 
ബോധിപ്പിച്ച അപേക്ഷ വെളിയനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-01-2007 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


61 


2 


വനജകുമാരി 
വിനയചന്ദ്രൻ നായർ 
വിനീത.എം . നായർ 


മകൻ 


35 


3 


മകൾ 


30 


നമ്പർ : സി4-8084 / 2021 


04-01-2022 


അനന്തരാവകാശ 


അപേക്ഷ 


കുട്ടനാട് താലൂക്കിൽ ചമ്പകുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അന്നമ്മ ജോസഫ്.കെ പുളിവേലിൽ 
, പുന്നക്കുന്നം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി ചമ്പകുളം വില്ലേജിൽ പരേതയുടെ ഭർത്താവ് പി.കെ. തോമസ് , പുളിവേലിൽ , പുന്നക്കുന്നം , ബോധിപ്പിച്ച 

ചമ്പകുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 22-08-2019 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേത സന്താനരഹിതയായിരുന്നു 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


വയസ് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 
| ഭർത്താവ് 


1 


| പി.കെ. തോമസ് 


88 


നമ്പർ : C4 7830/21 


21-12-2021 


) 


കുട്ടനാട് താലൂക്കിൽ കൈനകരി ( സൌത്ത് , വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ ജെ ചെറിയാൻ മിനിഭവ 

കെ 
ൻ പുത്തൻവീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കൈനകരി ( സൌത്ത് ) വില്ലേജിൽ പരേതൻറെ ഭാര്യ മോളി ചെറിയാൻ , മിനിഭവൻ പുത്തൻവീട്ടിൽ , 
ബോധിപ്പിച്ച അപേക്ഷ കൈനകരി ( സൗത്ത് ) വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 16-12-2016 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4141 


Revenue Department 


01th February 2022 


ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| മോളി ചെറിയാൻ 


ഭാര്യ 


71 


2 


മിനി രാംദാസ് 


മകൾ 


47 


3 


മോൻസി പി ചെറിയാൻ 


മകൻ 


46 


4 


മോട്ടി പുത്തൻവീട്ടിൽ ചെറിയാൻ 


| മകൾ 


44 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4142 


KERALA GAZETTE 


Part III 


Alappuzha District 


Kuttanad Taluk 


NOTICE 


നമ്പർ : സി 4 7872 { 21 


07-01-2022 


കുട്ടനാട് താലൂക്കിൽ എടത്വ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആന്റണി സി നെല്ലികുന്നത്ത് എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി എടത്വ വില്ലേജിൽ 
പരേതൻറെ ഭാര്യ അമ്പിളി ജോസഫ് , നെല്ലികുന്നത്ത് , പാണ്ടങ്കരി , ബോധിപ്പിച്ച അപേക്ഷ എടത്വ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-07-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതൻ സന്താനരഹിതനായിരുന്നു അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അമ്പിളി ജോസഫ് 


ഭാര്യ 


37 


നമ്പർ : C4 8059/21 


03-01-2022 


കുട്ടനാട് താലൂക്കിൽ തകഴി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ കൃഷ്ണൻകുട്ടി കളപുരക്കൽ തകഴി 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
തകഴി വില്ലേജിൽ പരേതൻറെ ഭാര്യ കൃഷ്ണകുമാരി , കളപുരക്കൽ തകഴി , ബോധിപ്പിച്ച അപേക്ഷ തകഴി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-10-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കൃഷ്ണകുമാരി 


ഭാര്യ 


67 


2 


ബിനു കെ 


മകൻ 


45 


3 


രശി 


മകൾ 


37 


നമ്പർ : സി 4 8124 | 21 


07-01-2022 


കുട്ടനാട് താലൂക്കിൽ കൈനകരി ( സൌത്ത് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തങ്കമ്മ ജോസഫ് കാക്കനാട് 
ചേന്നങ്കരി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കൈനകരി ( സൌത്ത് വില്ലേജിൽ 

) 

പരേതയുടെ മകൻ സിജു ജോസഫ് , കാക്കനാട് ചേന്നങ്കരി , 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4143 


Revenue Department 


01th February 2022 


ബോധിപ്പിച്ച അപേക്ഷ കൈനകരി ( സൌത്ത് ) വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-05-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സിബി കെ ജോസഫ് 


മകൻ 


53 


2 


സിസി കെ ജോസഫ് 


| മകൾ 


50 


3 


സിനി കെ ജോസഫ് 


മകന്റെ ഭാര്യ 


48 


4 . 


സിജു ജോസഫ് 


| മകൻ 


44 


നമ്പർ : C4 7886/21 


20-01-2022 


കുട്ടനാട് താലൂക്കിൽ തകഴി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിജയകുമാർ സി കൊച്ചുപുത്തെൻപുരക്കൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
തകഴി വില്ലേജിൽ പരേതൻറെ ഭാര്യ കാഞ്ചന , കൊച്ചുപുത്തൻപുരക്കൽ , ബോധിപ്പിച്ച അപേക്ഷ തകഴി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-02-2018 - 
ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കാഞ്ചന 


ഭാര്യ 


55 


2 


വിജിത 


മകൾ 


32 


3 


വിനയകുമാർ 


| മകൻ 


29 


നമ്പർ : C4 7854321 


20-01-2022 


കുട്ടനാട് താലൂക്കിൽ തകഴി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രസന്നകുമാരി കൊച്ചുകളീക്കൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
തകഴി വില്ലേജിൽ പരേതയുടെ ഭർത്താവ് കൃഷ്ണപിള്ള , കൊച്ചുകളീക്കൽ , ബോധിപ്പിച്ച അപേക്ഷ തകഴി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-10-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4144 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| കൃഷ്ണപിള്ള 


ഭർത്താവ് 


73 


2 


സതീഷ്കുമാർ 


മകൻ 


41 


3 


സരിതമോൾ 


മകൾ 


38 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4145 


Revenue Department 


01th February 2022 


Alappuzha District 


Kuttanad Taluk 


NOTICE 


നമ്പർ : സി 4 111 21 


20-01-2022 


C6 


കുട്ടനാട് താലൂക്കിൽ തലവടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുനു കെ ഐ 

ിച്ചുപോയ സുനു കെ ഐ കൊടുംതറയിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
തലവടി വില്ലേജിൽ പരേതയുടെ ഭർത്താവ് തോമസ് കെ ജെ , കൊടുംതറയിൽ , തലവടി , ബോധിപ്പിച്ച അപേക്ഷ 

തലവടി 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 03-11-2021 - ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| തോമസ് കെ ജെ 


| ഭർത്താവ് 


52 


2 


റോബിൻ തോമസ് 


മകൻ 


24 


3 


കെസിയ എലിസബത്ത് തോമസ് 


മകൾ 


21 


നമ്പർ : സി 4 8470 | 21 


20-01-2022 


കുട്ടനാട് താലൂക്കിൽ വെളിയനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശാന്തകുമാരി അമ്മ ശ്രീവിലാസം 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
വെളിയനാട് വില്ലേജിൽ പരേതയുടെ മകൾ ജലജ വിജയകുമാർ , രാജേശ്വരി കെ എസ് , ശ്രീവിലാസം , വെളിയനാട് , 
ബോധിപ്പിച്ച അപേക്ഷ വെളിയനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18-11-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ജലജ വിജയകുമാർ 


മകൾ 


60 


2 


രാജേശ്വരി കെ എസ് 


| മകൾ 


55 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4146 


KERALA GAZETTE 


Part III 


Kuttanadu Taluk 


പരസ്യം 


നമ്പർ സി4-3260,2021 . 


2021 നവംബർ 5 . 


ചങ്ങനാശ്ശേരി താലൂക്കിൽ മാടപ്പള്ളി വില്ലേജിൽ വാടപ്പറമ്പിൽ വീട്ടിൽ ലൂക്കോസ് ജയിംസ് വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷയിൻമേൽ കാവാലം 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന വസ്തുതകൾ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് . 
അപേക്ഷകന്റെ പിതാവായ ഔസേഫ് ചാക്കോ 28-5-1964 -ാം തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ 
പതിനൊന്ന് മക്കളിൽ ( 1 ) ജോസ് ജെയിംസ് , ( 2 ) ഏലിയാമ്മ പുന്നൂസ് എന്ന ഏലിയാമ്മ ജയിംസ് , 
( 3 ) സ്കറിയാ ജയിംസ് , ( 4 ) പീറ്റർ ജെയിംസ് , ( 5 ) പോൾ ജെയിംസ് , ( 6 ) ബ്രിജിത്ത ജോസ് എന്നിവരും 
പരേതന്റെ ഭാര്യയായ അന്നമ്മ ചാക്കോയും മരണപ്പെട്ടിട്ടുള്ളതാണ് . കൂടാതെ മരണപ്പെട്ട ജോസ് ജെയിംസിന്റെ 
ഭാര്യ മേരിക്കുട്ടി , മര ണ പ്പെട്ട മകൾ ഏലി യാമ്മ പുന്നൂസിന്റെ ഭർത്താവ് പുന്നൂസ് , മരണപ്പെട്ട 
സ്കറിയ ജെയിംസിന്റെ ഭാര്യ റോസ് സ്കറിയ ജെയിംസ് , മരണപ്പെട്ട മകൾ ബ്രിജിത്താ ജോസിന്റെ ഭർത്താവ് 
പി . ജെ . ജോസഫ് എന്നിവരും മരണ മടഞ്ഞിട്ടുള്ള താണ് . പരേത നായ ഔസേഫ് ചാക്കോയുടെ 
ജീവിച്ചിരിക്കുന്ന അനന്തരാവകാശികൾ താഴെ പറയുന്നവരാണ് . 


ണ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


കമ 
നമ്പർ 
( 1 ) 


( 2 ) 


( 3 ) ) 


( 4 ) 


1 


മകൾ 


80 


2 


ലീലാമ്മ ജെയിംസ് 
ലൂക്കോസ് ജെയിംസ് 
അമ്മിണിയമ്മ ജെയിംസ് 


മകൻ 


76 


3 


മകൾ 


73 


4 


ജൂലി ജെയിംസ് 


70 


22 


5 


ജോൺ ജെയിംസ് 


മകൻ 


65 


6 


അന്നമ്മ ജോസ് 


മരണപ്പെട്ട മകൻ 


ജോസ് ജെയിംസിന്റെ 


മകൾ 


63 


7 


ജെയിംസ് ജോസഫ് 


മകൻ 


61 


22 


8 


മകൾ 


59 


9 : 


9 


56 


10 


മകൾ 


65 


11 


2 


63 


12 


62 


2 


29 


13 


എൽസബത്ത് കുര്യാക്കോസ് 

ഷനി ജെയിംസ് 
മോളി ജോസുകുഞ്ഞ് 

മരണപ്പെട്ട മകൾ 

ഏലിയാമ്മ പൊന്നൂസിന്റെ 
ജോളി ജോസഫ് 
മേരി പുന്നൂസ് 
റ്റിറ്റി പുന്നൂസ് 
സോളി ബെന്നി 
വിൻസി പുന്നൂസ് 
ജെറി ജെയിംസ് 

മരണപ്പെട്ട മകൻ 

സ്കറിയാ ജയിംസിന്റെ 
റാണി ലാലപ്പൻ 
റീന ജെയിംസ് 


60 


22 


93 


14 


57 


22 


22 


15 


മകൻ 


55 


22 


16 


മകൻ 


53 


17 


മകൾ 


51 


92 


18 


44 


22 


22 


19 


റോസമ്മ തോമസ് 


മരണപ്പെട്ട മകൻ 
പീറ്റർ ജയിംസിന്റെ 


ഭാര്യ 


80 


20 


മകൻ 


50 


21 


ജെയിംസ് പീറ്റർ 
ആനി പീറ്റർ 
അലക്സ് പീറ്റർ 


മകൾ 


48 


22 


മകൻ 


46 


29 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4147 


Revenue Department 


01th February 2022 


( 1 ) 


( 2 


( 3 ) 


( 4 ) 


23 


അൻസു പീറ്റർ 


മകൾ 


മരണപ്പെട്ട മകൻ 
പീറ്റർ ജയിംസിന്റെ 
മരണപ്പെട്ട മകൻ 


43 


24 


ടെസ്സി പോൾ 


പോൾ ജയിംസിന്റെ 


ഭാര്യ 


70 


25 


എബിൻ പോൾ 


മകൻ 


50 


22 


26 


ബിപിൻ പോൾ 


മകൾ 


48 


27 


46 


28 


55 


52 


92 


സിബിൻ പോൾ 

മകൻ 
സുനിത ജോസ് 

മരണപ്പെട്ട മകൾ 
ബിജിത്ത ജെയിംസിന്റെ 

മകൾ 
29 സുനിൽ ജോസ് 

മകൻ 
മുകളിൽ പരാമർശിച്ചവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ എന്ന് കാണിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് തഹശീൽദാർ മുമ്പാകെ രേഖാമൂലം 
സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കുട്ടനാട് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.01 05:04:36 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


